Kerala Gazette No. 24 dated 20th November 2012 . 
PART II 


മിക 


GOVERE 


| 


Ament of E 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


വിജ്ഞാപനം 


നമ്പർ 5308 / ലെജിൻ 3 / 2012/ ലെജി. 


- തിരുവനന്തപുരം, 2012 നവംബർ 20. 


കേരള നിയമസഭയുടെ നടപടികമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച് 
ചട്ടങ്ങളുടെ 69 -ാം ചട്ടപ്രകാരം 2012 - ലെ കേരള പഞ്ചായത്താജ് ( ഭേദഗതി) ബിൽ 
ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോറാണ്ടത്തോടും കൂടി 
പ്രസിദ്ധപ്പെടുത്തുന്നു. 


പി. കെ . മുരളീധരൻ, 
- സെക്രട്ടറി -ഇൻ- ചാർജ്. 


പതിമൂന്നാം കേരള നിയമസഭ 

ബിൽ നമ്പർ 152 


2012 - ലെ കേരള പഞ്ചായത്ത് രാജ് ( ഭേദഗതി) ബിൽ 


1994 - ലെ കേരള പഞ്ചായത്ത് രാജ് ആക്ട് വീണ്ടും ഭേദഗതി 

ചെയ്യുന്നതിനുള്ള 


ഒരു 


ബിൽ 


പീഠിക -- 1994 - ലെ കേരള പഞ്ചായത്ത് രാജ് ആക്ട് ഇതിന് ശേഷം കാണുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ ; 


- ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിമൂന്നാം സംവത്സരത്തിൽ താഴെ പറയുംപ്രകാരം 
നിയമമുണ്ടാക്കുന്നു : 

- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ആക്റ്റിന് 2012 - ലെ കേരള 
പഞ്ചായത്ത് രാജ് ( ഭേദഗതി) ആക്ട്എന്ന് പേര് പറയാം. 

( 2) ഇത് 2010 നവംബർ 1 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന താ യി 
കരുതപ്പെടേണ്ടതാണ്. 

- 2 . 159 -ാം വകുപ്പിനുള്ള ഭേദ ഗതി. - 1994 - ലെ കേരള പഞ്ചായത്ത് രാജ് 
ആക്ടിലെ (1994 - ലെ 13 ) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് പരാമർശിക്കപ്പെടുക ) 
159 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിൽ “മൂന്ന് മാസത്തിനകം എന്ന വാക്കുകൾക്ക് പകരം 
“ പതിനഞ്ച് മാസങ്ങൾക്കകം എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

- 3. റദ്ദാക്കലും ഒഴിവാക്കലും. (1) 2012 - ലെ കേരള പഞ്ചായത്ത് രാജ് ( ഭേദഗതി) 
ഓർഡിനൻസ് ( 2012 - ലെ 45) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു. 

- (2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെയും, പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്തോ ചെയ്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ എടുത്തതോ എടുത്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ, ഈ ആക്ട് പ്രകാരം ഭേദഗതി 
ചെയ്യപ്പെട്ട പധാ ന ആക്റ്റിൻ കീഴിൽ ചെയ്തതായോ എടുത്തതായോ 
കരുതപ്പെടേണ്ടതാണ്. 

ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 
1994- ലെ കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെ (1994- ലെ 13 ) 159 -ാം വകുപ്പ് (1) -ാം 
ഉപവകു പ്പ് , ഒരു പഞ്ചായത്തംഗം തന്റെ സ്ഥാനം ഏറ്റെടുത്ത തീയതി മുതൽ 
മൂന്ന്മാസത്തിനകം നിശ്ചിത ഫാറത്തിൽ അയാളുടെയും അയാളുടെ കുടുംബത്തിലെ 


മറ്റംഗങ്ങളുടെയും സ്വത്തുക്കളുടെയും ബാധ്യതകളുടെയും സ്റ്റേറ്റ്മെന്റ് സർക്കാർ 
ഇതിലേക്കാ യി വിജ്ഞാപനംമുഖേ ന അ ധികാരപ്പെടുത്തുന്ന കോം പീറ്റന്റ് 
അതോറിറ്റിക്ക് സമർപ്പിക്കേണ്ടതാണെന്ന് വ്യവസ്ഥ ചെയ്യുന്നു . എന്നാൽ, ഈ 
സമയപരിധി വളരെ കുറവായതിനാൽ സംസ്ഥാനത്തെ പല പഞ്ചായത്തംഗങ്ങൾക്കും 
സമയ പരിധിയ്ക്കകം അ വരുടെ സ്വത്തുവിവരം സംബന്ധിച്ച് സ്റ്റേറ്റ് മെന്റ് 
സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ലെന്ന വിവരം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വനിതാ 
സംവരണം അമ്പത് ശതമായി വർദ്ധിപ്പിച്ചതിനുശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പായ 
തിനാലും വനിതാ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ തങ്ങളുടെ വാർഡുകളിലെ 
വികസന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരുന്നതിനാലും പ്രസ്തുത ചുരുങ്ങിയ 
കാലാവധിക്കുള്ളിൽ സ്വത്തുവിവരം സംബന്ധിച്ച സ്റ്റേറ്റ്മെന്റ് നൽകുവാൻ അവർക്ക് 
കഴിഞ്ഞിട്ടില്ല . ആയ തി നാൽ നിശ്ചിത സമ യ പ രി ധിക്കു ള്ളിൽ സ്വത്തു വിവരം 
സംബ ന്ധിച്ച സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കുവാൻ കഴിയാതിരുന്ന ജനപ്രതിനിധികൾ 
അയോഗ്യരാകുന്നത് ഒഴിവാക്കാനായി പ്രസ്തുത വകുപ്പിലെ “മൂന്നുമാസത്തിനകം 
എന്ന സമ യ പരിധി “പതിനഞ്ച് മാസം ” വരെ നീട്ടിക്കൊണ്ട് പ്രസ്തുതആക്റ്റ് 
ഭേദഗതിചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു . 

- 2. മേൽപ്പറഞ്ഞ ആ വ ശ്യ ത്തിനായി 2011 - ലെ കേരള പഞ്ചായത്ത് രാജ് 
( ഭേദഗതി) ബിൽ പതിമൂന്നാം കേരള നിയമസഭയുടെ 55 -ാം നമ്പർ ബില്ലായി പ്രസിദ്ധ 
പ്പെടുത്തിയിരുന്നു . ആയത് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനോ പാസ്സാക്കുന്നതിനോ 
കഴിഞ്ഞില്ല . 

- 3. കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാതിരുന്നതിനാലും മേൽപ്പറഞ്ഞ 
തീരുമാനം അടിയന്തിരമായി പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടിയിരുന്നതിനാലും 2011- ലെ 
കേരള പഞ്ചായത്ത് രാജ് (മൂന്നാം ഭേദഗതി) ഓർഡിനൻസ് 2011 നവംബർ 18 -ാം 
തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തുകയും ആയത് 2011 - ലെ 48 -ാം നമ്പർ 
ഓർഡിനൻസായി 2011 നവംബർ 18 -ാം തീയതിയിലെ 2174 -ാം നമ്പർ കേരള 
അസാധാരണ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു . 

- 4. പ്രസ്തുത ഓർഡിനൻസിന് പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് 
കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ 2011 ഡിസംബർ 9 -ാം തീയതി ആരംഭിച്ച് അന്നു 
തന്നെ അവസാനിച്ച് അതിന്റെ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതിനോ 
പാസ്സാക്കുന്നതിനോ സാധിച്ചില്ല . 

5. പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2012 - ലെ 
കേരള പഞ്ചായത്ത് രാജ് ( ഭേദഗതി) ഓർഡിനൻസ് 2012 ജനുവരി 17 -ാം തീയതി 
കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തുകയും ആയത് 2012 - ലെ 4 -ാം നമ്പർ 
ഓർഡിനൻസായി 2012 ജനുവരി 17 -ാം തീയതിയിലെ 114 -ാം നമ്പർ കേരള 
അസാധാരണ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു . 


-- 6. പ്രസ്തുത ഓർഡിൻസിന് പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് 
കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ പതിമൂന്നാം കേരള നിയമസഭയുടെ 84 -ാം നമ്പർ 
ബില്ലായി പ്രസിദ്ധപ്പെടുത്തിയെങ്കിലും ആയത് 2012 മാർച്ച് 1 -ാം തീയതി ആരംഭിച്ച് 
2012 മാർച്ച് 23 -ാം തീയതി അവസാനിച്ച് അതിന്റെ സമ്മേളനത്തിൽ നിയമസഭയിൽ 
അവതരിപ്പിക്കുന്നതിനോ പാസ്സാക്കുന്നതിനോ സാധിച്ചില്ല . 
- 7. പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2012 - ലെ 
കേരള പഞ്ചായത്ത് രാജ് ( ഭേദഗതി) ഓർഡിനൻസ് 2012 ഏപ്രിൽ 11 -ാം തീയതി കേരള 
ഗവർണ്ണർ വിളംബരപ്പെടുത്തുകയും ആയത് 2012 - ലെ 30 -ാം നമ്പർ ഓർഡിനൻസായി 
2012 ഏപ്രിൽ 11 -ാം തീയതിയിലെ 732 -ാം നമ്പർ കേരള അസാധാരണ ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു . 
- 8. പ്രസ്തുത ഓർഡിനൻസിന് പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് 
കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ പതിമൂന്നാം കേരള നിയമസഭയുടെ 106-ാംനമ്പർ 
ബില്ലായി പ്രസിദ്ധപ്പെടുത്തിയെങ്കിലും ആയത് 2012 ജൂൺ 11 -ാം തീയതി ആരംഭിച്ച് 
2012 ജൂലൈ25 -ാം തീയതി അവസാനിച്ച് അതിന്റെ സമ്മേളനത്തിൽ നിയമസഭയിൽ 
അവതരിപ്പിക്കുന്നതിനോ പാസ്സാക്കുന്നതിനോ സാധിച്ചില്ല . 
- 9. ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (2 ) -ാം ഖണ്ഡം ( എ ) 
ഉപഖണ്ഡപ്രകാരം പ്രസ്തുത ഓർഡിനൻസിന്റെ കാലാവധി 2012 ജൂലൈ 23 -ാം 
തീയതി അവസാനിച്ചു . 


- 10. പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ വീണ്ടും നിലനിർത്തുന്നതിനും 
പ്രസ്തുത ഓർഡിനൻസിന്റെ കാലാവധി അവസാനിച്ച ശേഷം എടുത്ത നടപടികൾ 
സാധൂകരിക്കുന്നതിനും വേണ്ടി 2012 - ലെ കേരള പഞ്ചായത്ത് രാജ് ( ഭേദഗതി) 
ഓർഡിനൻസ് 2012 ആഗസ്റ്റ് 11-ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തുകയും 
ആയത് 2012 - ലെ 45 -ാം നമ്പർ ഓർഡിനൻസായി 2012 ആഗസ്റ്റ് 13 -ാം തീയതിയിലെ 
1700 -ാം നമ്പർ കേരള അസാധാരണ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു . 

11. 2012- ലെ 45 -ാം നമ്പർ ഓർഡിനൻസിന് പകരം സംസ്ഥാന നിയമസഭയുടെ 
ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


ധനകാര്യ മെമ്മോറാണ്ടം 


ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ 
സംസ്ഥാന സഞ്ചിത നിധിയിൽ നിന്നും യാതൊരു അധിക ചെലവും ഉണ്ടാകുന്നതല്ല. 


എം . കെ . മുനീർ. 


